


കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 
വിജ്ഞാനോത്സവം- 94 


പഞ്ചായത്തുതലം 
യു.പി. വിഭാഗം 





കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 
വിജ്ഞാനോത്സവം - 94 
'പഞ്ചായത്തുതലം 
യു.പി. വിഭാഗം 


1.10.94 ശനി സ ] സമയം 3 മണിക്കൂര്‍ 


10 മ.൩.0010.൩. 9 ആകെ മാര്‍ക്ക്‌ 50 
നിര്‍ദ്ദേശങ്ങള്‍ 


വെറുതെ. ഒരു പരീക്ഷ നടത്തി മാര്‍ക്കിട്ട്‌ വിജയികളെ കണ്ടെത്തുകയല്ല വിജ്ഞാനോത്സവത്തിന്‍െറ ലക്ഷ്യം. 
മറിച്ച്‌, അറിവുനേടുക ആനന്ദകരമായ ഒരു പ്രക്രിയയാണെന്ന്‌ സ്വയം അനുഭവിച്ചറിയാന്‍ ഒരു അവസരം കുട്ടികള്‍ക്ക്‌ 
നല്‍കുക എന്നതാണ്‌. ഈ മനോഭാവത്തോടെ വേണം കൂട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതും ചോദ്യങ്ങള്‍ ചോദിക്കേണ്ട 
തും. വിജ്ഞാനോത്സവം ഒരു ഉത്സവമാണെന്ന്‌ കുട്ടികള്‍ക്കു തോന്നണം. 


പരീക്ഷ നടത്തുന്ന തോന്നല്‍ ഉണ്ടാകാതിരിക്കാനായി പ്രവര്‍ത്തനങ്ങളും ചോദ്യങ്ങളും ഇടകലര്‍ത്തിയാണ്‌ 
കൊടുത്തിരിക്കുന്നത്‌. പ്രവര്‍ത്തനങ്ങള്‍ നടത്തിക്കൊണ്ടേ ആ ചോദ്യങ്ങള്‍ ചോദിക്കാവൂ. 


ചോദ്യങ്ങള്‍ ക്വിസ്‌ രൂപത്തിലാണ്‌ ചോദിക്കേണ്ടത്‌. കുട്ടികള്‍ ഉത്തരങ്ങള്‍ എഴുതട്ടെ. എഴുതിക്കഴിഞ്ഞാലുടന്‍ 
മൂല്യനിര്‍ണ്ണയം നടത്തുക; മാര്‍ക്ക്‌ അപ്പോള്‍ തന്നെ സ്‌കോര്‍ബോര്‍ഡില്‍ ചേര്‍ക്കുക. 


ശരി ഉത്തരങ്ങള്‍ ചോദ്യത്തോടൊത്തുണ്ട്‌. 
ഓരോ ചോദ്യത്തിനുമുള്ള മാര്‍ക്ക്‌ ചോദ്യോത്തരത്തോടൊപ്പം ബ്രാക്കറ്റില്‍ കൊടുത്തിട്ടുണ്ട്‌. 


സമയം ക്ളിപ്തപ്പെടുത്തേണ്ട ചോദ്യങ്ങള്‍ക്കുനേരെ മാത്രം അതിനുള്ള സമയം കൊടുത്തിട്ടുണ്ട്‌. മറ്റു 
ചോദ്യങ്ങള്‍ക്ക്‌ ശരാശരി 4 മിനിറ്റ്‌ സമയം. ഇതില്‍ രണ്ട്‌ മിനിറ്റ്‌ സ്‌കോര്‍ബോര്‍ഡില്‍ മാര്‍ക്കു രേഖപ്പെടുത്താ 
നാണ്‌. 


1. “മഞ്ഞുരുക്കല്‍' ; 

വിജ്ഞാനോത്സവത്തിന്‌ പരീക്ഷയുടെ പിരിമുറുക്കം ഉണ്ടാകരുത്‌. കുട്ടികളാരും ഉറക്കംതുങ്ങികളായി 
ഇരിക്കുകയുമരുത്. അവരും അധ്യാപകരും പരസ്പരം ഇടപഴകി സൌഹൃദവും ആഹ്ളാദവും പങ്കിടണം. 
ഇങ്ങനെ, ആഹ്ളാദത്തിന്‍െറ, ആവേശത്തിന്‍റെറ, കൂട്ടായ്മയുടെ അന്തരീക്ഷം ഉണ്ടാക്കാനാണ്‌ ഈ മഞ്ഞു 
രൂക്കല്‍' പ്രവര്‍ത്തനം. ൽ 


ഒരു മുറിയില്‍ 30 കുട്ടികള്‍ ഉണ്ടായിരിക്കും. 30 കാര്‍ഡുകള്‍ തയ്യാറാക്കുക. 6 സെറ്റായിരിക്കണം ഇവ. ഓരോ 
സെറ്റിലും 5 കാര്‍ഡുകള്‍. ഒരു സെറ്റില്‍ വൃക്ഷങ്ങളുടെ പേരുകള്‍ എഴുതുക. -ഒരു കാര്‍ഡില്‍ ഒരു വ്യക്ഷം 
എന്ന കണക്കിന്‌. മറ്റുള്ള സെറ്റുകളില്‍ പക്ഷികള്‍, പുക്കള്‍, വീട്ടുമൃഗങ്ങള്‍, കാട്ടുമൃഗങ്ങള്‍, ഫലങ്ങള്‍ ഇവയുടെ 
പേരുകള്‍ എഴുതുക. കാര്‍ഡുകള്‍ കൂട്ടിക്കലര്‍ത്തി വയ്ക്കുക. വിജ്ഞാനോത്സവം തുടങ്ങുമ്പോള്‍ ഒരു കുട്ടിക്ക്‌ 
ഒരു കാര്‍ഡുവീതം നല്‍കുക. കാര്‍ഡ്‌ ബാഡ്ജുപോലെ കൂട്ടി മുന്നില്‍ കുത്തിവയ്ക്കട്ടെ. 
കുട്ടികളോട്‌ അവരുടെ കൂട്ടുകാരെ കണ്ടുപിടിക്കാന്‍ പറയുക. ഇങ്ങനെ ഗ്രൂപ്പാകട്ടെ. അങ്ങനെ ആറ്‌ ഗ്രൂപ്പുകള്‍ 
ഉണ്ടാകുന്നു. അവര്‍ അവരുടെ ഗ്രുപ്പിനെപ്പറ്റി ആലോചിച്ചു തയ്യാറാകാന്‍ അല്പസമയം കൊടുക്കുക. എന്നിട്ട്‌ 
തങ്ങളുടെ ഗ്രൂപ്പിനെപ്പറ്റി രണ്ടോ മൂന്നോ കാര്യങ്ങള്‍ പറയട്ടെ. 
( മാര്‍ക്കില്ല ) 
2. നമുക്കെല്ലാം പക്ഷികളെ ഇഷ്ടമാണല്ലോ. 94 ഒക്ടോബര്‍ ലക്കം യുറീക്കാ മാസികയുടെ കവറില്‍ 
കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഏതു പക്ഷിയുടേതാണ്‌ ? 
ഉത്തരം . മഞ്ഞമക്കാരുച്ഛ/ി ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
4 0, 1,2,3,4, 5, 6, 7, 8,9 വരെയുള്ള സംഖ്യകള്‍ കൂട്ടി എഴുതുന്നത്‌, 

ഇതേ സംഖ്യകള്‍ ഗുണിച്ച്‌ എഴുതുന്നത്‌. 

ഇവയില്‍ ഏതാണ്‌ വലിയ സംഖ്യ ? 
ത്തരം . കൂട്ട്‌ എഴുതുമ്ാത്‌ ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 


4. ഗണിത-ഭാതിക ശാസ്ത്രജ്ഞന്മാരുടെ “വേദഗ്രന്ഥം” എന്നു പറയപ്പെടുന്നതാണ്‌ “പ്രിന്‍സിപ്പിയ മാത്ത 
മാറ്റിക്ക". ഇത്‌ എഴുതിയ ശാസ്ത്രജ്ഞന്‍ ആരാണ്‌ ? 


ഉത്തമം . ദ്ധരീ ഐസക്‌ ന്റ (നു ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 


5 ഒരു ഗ്ളാസ്‌ പാത്രത്തിലെ ജലത്തില്‍ ഒരു തരി പൊട്ടാസ്യം പെര്‍മാംഗനേറ്റ്‌ ഇട്ട്‌ കാണിക്കുന്നു. ജലത്തിന്‌ 
“ നിറം നല്‍കുന്ന ഈ രാസപദാര്‍ത്ഥത്തിന്‍െറ പേരെഴുതുക. 


കിണറുകളിലും മറ്റും ജലം അണുവിമുക്തമാക്കുന്നതിന്‌ ഈ രാസപദാര്‍ത്ഥം ഉപയോഗിക്കാറുണ്ട്‌. 

കുത്ര - പൊട്ടാസ്യം പെര്മറഥംഗമോറ്റ്‌ ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 

6. ““അത്തിമരത്തില്‍ തത്ത 
ഇത്തിക്കൊമ്പില്‍ മൈന 
ഇല്ലിക്കാട്ടില്‍ ചെല്ലക്കുരുവി ഴ 


നാലാമത്തെ വരി കുട്ടികള്‍ സ്വന്തം ഭാഷയില്‍ പൂരിപ്പിക്കണം. 


(വരികള്‍ ബോര്‍ഡിലെഴുതി ചൊല്ലി കേള്‍പ്പിക്കണം. 3 വരികളുമായി ആശയവും താളവും യോജിക്കുന്നുണ്ടോയെന്ന്‌ പരിശോധിച്ച്‌ 


. മാര്‍ക്ക്‌ നല്‍കുക.) ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 
7, ചിത്രം (2-7) കാണിക്കുന്നു. സ്പോര്‍ട്ട്സിലെ ഒരു പ്രതീക ചിത്രമാണിത്‌. ഇത്‌ ഏതു കളിയെയാണ്‌ 
സൂചിപ്പിക്കുന്നത്‌ ? 

ഉതമരം . ഫുട്മാശി ; ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 


8. “മനുഷ്യന്‌ ഒരു ചെറിയ ചുവട്വയ്പ്പ്‌, എന്നാല്‍ മനുഷ്യരാശിക്ക്‌ ഒരു വലിയ കുതിച്ചുചാട്ടം.” കാല്‍ 
നൂറ്റാണ്ടിനുമുമ്പ്‌ നടന്ന ഒരു ശാസ്ത്രനേട്ടത്തിന്‍െറ അവിസ്മരണീയ മുഹൂര്‍ത്തത്തില്‍ പറഞ്ഞ വാക്കുക 
ളാണിവ. എന്താണാ ശാസ്ത്രനേട്ടം ? 


ഉത്തരം . ആദ്യമായി മന്മുഷ്്യത്‌ ച്യ്രദ്മിത്ത്‌ കാചുകുത്തിയത്‌ 
ഈ വാക്കുകള്‍ പറഞ്ഞത്‌ ആരാണ്‌ ? 
ഇത്തരം . ന്മിര്‌ ആംസ്ബഭ്ക്രാങ്‌ ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 


9. സസ്തനികളായ ഒട്ടേറെ ജീവികളെ നിങ്ങള്‍ക്ക്‌ പരിചയമുണ്ടല്ലേോ. കേരളത്തിലെ ജലാശയങ്ങളില്‍ കാണുന്ന 
ഒരേയൊരു സസ്തനി ഏതാണ്‌ ? 


ഉത്തമം . നിര്ദാഥായ്‌ ാ ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 


10. ബോര്‍ഡില്‍ ര" എന്ന അക്ഷരം അല്‍പം വലത്തോട്ട്‌ ചരിച്ച്‌ എഴുതുന്നു. (ബോര്‍ഡില്‍ വരച്ചു കാണിക്കുക) 
ഈ അക്ഷരത്തില്‍ ആവശ്യമായ വരകളും കുത്തുകളും ചേര്‍ത്ത്‌ ഒരു ജീവിയുടെയോ, വസ്തുവിന്‍െറയോ 
രൂപമാക്കി മാറ്റുക. 


“ചിത്രം വരയ്ക്കല്‍ . 2 മിനിട്ട്‌ 

മൂല്യനിര്‍ണ്ണയം - 4 മിനിട്ട്‌ 

വരയ്ക്കാനുള്ള ശ്രമം നടത്തിയാല്‍ - 1 മാര്‍ക്ക്‌ 

ഏകദേശ രൂപം വരച്ചാല്‍ - 2 മാര്‍ക്ക്‌ 

രൂപം പ്രകടമാണെങ്കില്‍ - 3 മാര്‍ക്ക്‌ ( മാര്‍ക്ക്‌ - മൂന്ന്‌ ) 


11. കോഴിമുട്ട വിരിയുന്നത്‌ 21 ദിവസം കൊണ്ടാണല്ലോ. താറാവിന്‍െറ മുട്ട വിരിയുന്നത്‌ എത്ര ദിവസം 


കൊണ്ടാണ്‌ ? 


കത്ുതരം : 25 കവ ( മദര്‍ക്ക്‌ - ഒന്ന്‌ ) 


12. താഴെ കൊടുത്തിരിക്കുന്ന വാകൃം ബോര്‍ഡിലെഴുതുന്നു. 


*“ആദ്ധ്യക്ഷം വഹിച്ചയാളും ഉത്ഘാടനം നിര്‍വഹിച്ചയാളും ഓരോ കുട്ടികളേയും പ്രത്യേകംപ്രത്യേകം 
അഭിനന്ദിക്കുകയുണ്ടായി."” 


ഈ വാകൃത്തില്‍ അക്ഷരത്തെറ്റുകളുണ്ട്‌. അതുപോലെ ഭാഷാപ്രയോഗത്തിലും തെറ്റുകളുണ്ട്‌. തെറ്റുകള്‍ 
തിരുത്തി വാക്യം എഴുതുക. 
ഉത്തരം . ആദ്ധ്യകമ്യക (അദ്ധ്യക്ഷത) വഹിച്ച(വഥകും ഉദ്ഘാടം നിര്വഫിക്യാളും ഒാദ്മാ കുട്ടിയെയും 
ആഭ്‌നാദ്മിക്കുകയുക്കായി. (........ കുട്ടികക്ള പ്രത്യകം (്രര്തയകം തആഭിനമ്മിക്കുകയുങണ്ടായി) (തര മാരീക്ക്‌ വിത 
( മാര്‍ക്ക്‌ - രണ്ട്‌ ) 

13. “ഞാന്‍ പെറ്റകാലം മീന്‍ പെറ്റപോലെ 

വാലറ്റകാലം ഞാന്‍ പെറ്റപോലെ.”” 
ഈ കടംകഥയിലെ ഞാന്‍ ആരാണ്‌ ? 
ത്തതും .” ത൪൭/൭ ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
(തവള മുട്ടയിട്ടു വിരിഞ്ഞുണ്ടാകുന്ന വഠാല്‍മാക്രികളുടെ വാല്‍ പോകുമ്പോള്‍ തവളയാകുന്നു.) 


14. കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ചില കാര്‍ഷിക വിളയിനങ്ങളുടെ പേരുകള്‍ ചുവടെ ചേര്‍ക്കുന്നു. ഇവ 
ഓരോന്നും ഏത്‌ വിളയിനമാണെന്ന്‌ അവയുടെ പേരിനു നേരെ എഴുതുക. ( ഉദാ: അശ്വതി - നെല്ല്‌ ) 


മംഗള, 7-4 
ഉത്തരം - മംഗള - താടയ്കാ (കമുക്‌ 4൧ - മതിക്ഛിനി (കല്ല ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 
15, പഞ്ചസാര, കരി, കറിയുപ്പ്‌, ഇരുമ്പ്‌, ജലം, അലുമിനിയം എന്നീ പദാര്‍ത്ഥങ്ങള്‍ മേശപ്പുറത്ത്‌ 
പ്രദര്‍ശിപ്പിക്കുന്നു. (ഒപ്പം ഇവയുടെ പേരുകള്‍ ബോര്‍ഡില്‍ എഴുതുകയുംചെയ്ുയുന്നു). 
ചോദ്യം : ഇവയില്‍ ചില പദാര്‍ത്ഥങ്ങള്‍ മൂലകങ്ങളും മറ്റുള്ളവ സംയുക്തങ്ങളും ആണല്ലേോ.ഇവയെ 
വര്‍ഗീകരിച്ച്‌ പട്ടികയായി എഴുതുക. 





ഉത്തരം : 
കരി 
ഇരുമ്പ്‌ 
അലൂമിനിയം 
(അര മാര്‍ക്ക്‌ വീതം) ( മാര്‍ക്ക്‌ . മൂന്ന്‌ ) 


16. “ഒന്നും ഒന്നും ചേര്‍ന്നാല്‍ എത്രയാണ്‌ ?” മാസ്റ്റര്‍ ചോദിച്ചു. 

“ഇമ്മിണി ബല്ല്യ ഒന്ന്‌ " 
ഈയിടെ അത്തരിച്ച വൈക്കം മുഹമ്മദ്‌ ബഷീറിന്‍െറ ഒരു നോവലിലെ സംഭാഷണ ശകലമാണ്‌ ഇത്‌. 
“ഇമ്മിണി ബല്ല്യ ഒന്ന്‌ ” എന്ന്‌ ഉത്തരം നല്‍കിയ കഥാപാത്രം ആരാണ്‌ ? 
മത്രമരം . മക്കി ) 
ഏതാണ്‌ ആ നോവല്‍ ? 
ഉത്തരം - ബാാഷ്യകാഷസ്സക്ള്‍ി 
(ഒരു മാര്‍ക്ക്‌ വീതം) ( മാര്‍ക്ക്‌ . രണ്ട്‌ ) 
17. ഭൂപടത്തില്‍ റോഡ്‌, റെയില്‍പാത, നദി, തടാകം ഇവ ചില പ്രത്യേക പ്രതീകങ്ങള്‍ ഉപയോഗിച്ചാണ്‌ സുചി 
' പ്പിക്കുന്നത്‌. ചിത്രം (12-17) കാണിക്കുന്നു. ഈ പ്രതീകം ഇവയില്‍ ഏതിനെയാണ്‌ സുചിപ്പിക്കുന്നത്‌ ? 


കത്തും - നാദ ( മാര്‍ക്ക്‌ . ഒന്ന്‌ 


18. ഒരു കലണ്ടറിന്‍െറ ഭാഗമാണ്‌ ചിത്രത്തില്‍ കാണുന്നത്‌. മധ്യത്തെ കോളത്തില്‍ 20 ആണെങ്കില്‍ 
ചൂറ്റിലുമുള്ള കോളങ്ങളിലെ തീയതികള്‍ എത്ര ? ി ) 


തിങ്കള്‍ 


പി 


(20ന്‌ മുകളിലും താഴെയുമുള്ള കോളങ്ങള്‍ ശരിയായി പൂരിപ്പിച്ചാല്‍ 1 മാര്‍ക്ക്‌.”. എല്ലാ കോളങ്ങളും ശരിയായി 
പൂരിപ്പിച്ചാല്‍ 2 മാര്‍ക്ക്‌ ) ാ : 





ഉത്തരം 





( മാര്‍ക്ക്‌ . രണ്ട്‌ ) 

19. സിനിമാതിയേറ്ററുകളില്‍ ഉപയോഗിക്കുന്ന ഒരു ഫിലിമിന്‍െറ കഷണമാണ്‌ ഇത്‌,ഫ്രിലിം കാണിക്കുന്നു). 
ഇതിന്‍െറ വീതി എത്രയാണ്‌ ? 
ഉത്രം : 35 അ (3.9) ( മാര്‍ക്ക്‌ . ഒന്ന്‌ ) 
20, ഒരു ബഞ്ചില്‍. ഓരോ മാവിലയും ചെമ്പരത്തി ഇലയും നല്‍കുന്നു. ഇവ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട്‌ 
മാവിലയും ചെമ്പരത്തി ഇലയും തമ്മിലുള്ള 4 വൃത്യാസങ്ങള്‍ എഴുതട്ടെ. 

(ഇലകള്‍ പരസ്പരം കൈമാറുന്നതിനുള്ള സമയം നല്‍കുന്നു. രണ്ടു കോളങ്ങളിലായി ഉത്തരമെഴുതട്ടെ.. 
പ്രാദേശികമായി ലഭ്യമാകുന്ന, പ്രകടമായ വ്യത്യാസങ്ങള്‍ ഉള്ള ഏതെങ്കിലും രണ്ട്‌ ഇലകള്‍ ആകാം.) 
മൂല്യനിര്‍ണയം, മാര്‍ക്ക്‌ ചേര്‍ക്കല്‍ :- 8 മിനിട്ട്‌. ] 
(ഓരോ വ്ൃത്യാസത്തിനും അര മാര്‍ക്ക്‌) ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 


21. ചേരുംപടി ചേര്‍ത്തെഴുതുക. . 


4 [2 
. മേധാ പട്കര്‍ - മഗ്സാസെ അവാര്‍ഡ്‌ 
രി 
കിരണ്‍ബേഡി - ജുറാസിക്‌ പാര്‍ക്ക്‌ 


നെല്‍സണ്‍ മണ്ടേല - ഷുമാക്കര്‍-ലെവി 
സ്പില്‍ബര്‍ഗ്‌  - നോബല്‍സമ്മാനം 
- നര്‍മ്മദാ ബച്ചാവോ ആന്ദോളന്‍ 


ഉത്തരം : 


ഛി 48 
_ മേധാ പട്കര്‍ - നാരീമ്മദ്ഗഥ ബച്ചാവോ ആദ്ദേമളത്‌ 
കിരണ്ടിമ്ചേര്ഥി . . മശ്ധാസ്വെ അവാര്ദ്ധ്‌ 


മെര്സ്ധക്ക്‌ മമമ - നോബല്‍സമ്മാനം 
റു സ്സ്ഫിിബരിഗ്‌ - ജുറാന്ധിക്‌ പ്ഠാരിക്ക്‌ 
(ഓരോ ശരിയുത്തരത്തിനും അര മാര്‍ക്ക്‌ ) ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 
മ, ഇതുവരെ ഞാന്‍ നിങ്ങളോടാണല്ലേം ചോദ്യങ്ങള്‍ ചോദിച്ചത്‌. ഇനി നിങ്ങള്‍ക്ക്‌ ചോദ്യങ്ങള്‍ ചോദിക്കാം. 


ഇതാ, ഒരു പരീക്ഷണം ശ്രദ്ധിക്കുക. 


(ഒരു കപ്പില്‍ ന്ീരച്ച്‌ ജലം എടുക്കുന്നു. അതിനെ ഒരു സോസറില്‍ വയ്ക്കുന്നു. ഒരു കല്ല്‌ ന്മൂലില്‍ കെട്ടിത്തൂക്കി 
കപ്പിലെ വെള്ളത്തില്‍ താഴ്ത്തുന്നു. സോസറിലേക്ക്‌ മിട്താടുകിയ ജലം ഒരു ഗ്ളാസ്പാത്രത്തില്‍ 
ശേഖരിക്കുന്നു.) 


ഈ പരീക്ഷണത്തെ! അടിസ്ഥാനമാക്കിയുള്ള ദ്യ ചോദിക്കുക. ചോദ്യങ്ങള്‍ ഏത്രയെങ്കിലൂട ആകാം. 
സമയം മൂന്നു മിനിട്ട്‌. ി ു 


ഒരു ചോദ്യം മാത്രമേയുള്ളൂ എങ്കില്‍ മാര്‍മ്കില്ല.. 
2 ചോദ്യങ്ങള്‍ക്ക്‌ 1 മാര്‍ക്ക്‌ 

3 ചോദ്യങ്ങള്‍ക്ക്‌ 114, മാര്‍ക്ക്‌ 

4 ചോദ്യങ്ങള്‍ക്ക്‌ 2 മാര്‍ക്ക്‌ 

ട്‌ ഉം അതില്‍ കൂടുതലും 3 മാര്‍ക്ക്‌ ( മാര്‍ക്ക്‌ - മൂന്ന്‌ ) 


23. പൂരിപ്പിക്കുക 





വലത്തോട്ട്‌ : 
1. പ്രകൃത്യാ ജലം ഇവയിലൂടെ ഒഴുകുന്നു. 
2. ഈ ജലത്തില്‍ യം ഉപ്പ്‌ കലര്‍ന്നിരിക്കുന്നു. 
3, വൈദ്യൂതി ഉത്പാദനം, ജലസേചനം എന്നിവയ്ക്കുവേണ്ടിയാണ്‌ ഇവ നിര്‍മ്മിക്കുന്നത്‌. 


ഉത്തരം : 





( മാര്‍ക്ക്‌ - രണ്ട്‌ ) 
24, സ്കൂള്‍ ലബോറട്ടറിയില്‍ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഉപകരണം കാണിക്കുന്നു. 
(ബ്യയൂറെറ്റ്‌, പിപ്പെറ്റ്‌, ഫ്ളാസ്‌കം ബീക്കര്‍ തുടങ്ങി ലഭ്യമാകുന്ന ഏതെങ്കിലും ഒരെണ്ണം. ടെസ്റ്റ്റ്യൂബ്‌ 
. ഒഴിവാക്കണം.) $ 
ഇതിന്‍െറ പേരെഴുതുക. ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
25. താഴെപ്പറയുന്ന വരികള്‍ ചൊല്ലുന്നു. അതിന്‍െറ അര്‍ത്ഥവും പറഞ്ഞുകൊടുക്കുന്നു. 


“ഓടി വിളയാടു പാപ്പാ - നീ 
ഓയ്ന്തിരുക്കലാകാതു പാപ്പാ 
കൂടിവിളയാടുപാപ്പാ - ഒരു 
കുഴന്തയെ വൈയാതെ പാപ്പാ 
ചിന്നഞ്ചിറു കുരുവിയെപ്പോലെ - നീ 
തിരുന്തു പറന്തു വാ പാപ്പാ.......”” 
അര്‍ത്ഥം : 
“ഓടി വിളയാടു കുഞ്ഞേ 
നീ അലസനായി ഇരിക്കരുത് 
എല്ലാവരോടുംകൂടി നീ കളിക്കുക 
ഒരു കുട്ടിയെപ്പോലും വെറുക്കരുത് 
ഏറ്റവും ചെറിയ കുരുവിയെപ്പോലെ 
” നീ ചുറ്റിപ്പറന്നു കളിക്കൂ. "” 


നിങ്ങള്‍ക്ക്‌ മഹത്തായ ഒരു സന്ദേശം നല്‍കുന്ന ഈ തമിഴ്‌ വരികള്‍ ഏത്‌ മഹാകവിയുടേതാണ്‌ ? 
ഉത്തരം - സ്ധുബഫമങ്ടഭഥാരതി ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 


26. മൂട്ടയിടുന്നതിനും കുഞ്ഞുങ്ങളെ വളര്‍ത്തുന്നതിനും പക്ഷികളാണല്ലോ സാധാരണയായി കൂടുകൂട്ടാറുള്ളത്‌. 
എന്നാല്‍ മൂട്ടയിടുന്നതിനുവേണ്ടി കൂടുകൂട്ടുന്ന ഒരു പാമ്പുണ്ട്‌. അതിന്‍െറ പേര്‌ എന്താണ്‌ ? 


ഉത്തമം - ൪൫൧൭൧൭൧/൪/൧൧/ ( മാര്‍ക്ക്‌ .- ഒന്ന്‌ ) 


27. ദിനപ്പത്രത്തിന്‍െറ ഷീറ്റ്‌ നെടുകെ മുറിച്ച്‌, റിബണുകളായി കുട്ടികള്‍ക്കു നല്‍കുന്നു. സ്കെയില്‍ ഉപയോഗിച്ച്‌ 
അളന്ന്‌ അതിന്‍െറ നീളം കണ്ടുപിടിച്ച്‌ എഴുതട്ടെ. 


നീളം കൃത്യമായി എഴുതിയവര്‍ക്ക്‌ 2 മാര്‍ക്ക്‌ 
വ്യത്യാസം 2 സെന്‍റീമീറ്ററിനുള്ളില്‍ വന്നാല്‍ 1! മാര്‍ക്ക്‌ ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 


28. തള്ളക്കാക്ക കൂട്ടിലില്ലാത്ത തക്കം നോക്കി, കാക്കക്കൂട്ടില്‍ കുയിലമ്മ മുട്ടയിടു. കാക്കയുടെ മുട്ടയോട്‌ 
സാദൃശ്യമുണ്ടായിരുന്ന കുയിലിന്‍െറ മുട്ടയെ കാക്കയ്ക്ക്‌ തിരിച്ചറിയാന്‍ കഴിഞ്ഞില്ല. മുട്ട വിരിഞ്ഞു, 
കുഞ്ഞുങ്ങള്‍ പുറത്തുവന്നു. തന്‍െറ കുഞ്ഞുങ്ങളെപ്പോലെ, കുയിലിന്‍െറ കുഞ്ഞിനെയും തള്ളക്കാക്ക 
ഓമനിച്ചു വളര്‍ത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വന്തം കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകാന്‍ കുയിലമ്മ 
വന്നു. ഈ സന്ദര്‍ഭത്തില്‍ തള്ളക്കാക്കയും കുയിലമ്മയും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ച്‌ എഴുതുക. 


( കാക്ക പറയുന്നതിനോട്‌ കുയില്‍ പ്രതികരിക്കുന്നു. 
കുയില്‍ പറയുന്നതിനോട്‌ കാക്കയും പ്രതികരിക്കുന്നു. 


ഈ രീത്രിയില്‍ ഒരു പ്രതികരണം (രണ്ടു ഡയലോഗ്‌ ) മാത്രമാണ്‌ എഴുതുന്നതെങ്കില്‍ 2 മാര്‍ക്ക്‌. രണ്ടു 
പ്രതികരണങ്ങള്‍ക്ക്‌ 4 മാര്‍ക്ക്‌. 2-ല്‍ കൂടുതല്‍ പ്രതികരണങ്ങള്‍ എഴുതിയാല്‍ 5 മാര്‍ക്ക്‌ ) 


( മാര്‍ക്ക്‌ - അഞ്ച്‌ ) 
ഉത്തരമെഴുതുന്നതിന്‌ - 5 മിനിട്ട്‌. മൂല്യനിര്‍ണയം, മാര്‍ക്ക്‌ ചേര്‍ക്കല്‍ - 5 മിനിട്ട്‌ 


29. കുട്ടിയുടെ ദൃഷ്ടിയില്‍പെടുന്ന റെയില്‍പാതയുടെ ചിത്രമാണ്‌ കൊടുത്തിരിക്കുന്നത്‌.ഇതില്‍ ഏതാണ്‌ ശരി? 
ചിത്രം ( 1.1. 29 ) കാണിക്കുന്നു 


മുത്തം . 4 ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 


30. മഴ നമുക്കൊരു അനുഗ്രഹമാണല്ലേ. നാം ആഗ്രഹിക്കുന്ന സമയത്തു മാത്രം മഴ ലഭിച്ചാലോ ? അതൊരു 
വലിയ ഭാഗ്യമല്ലേ ? ഇതാ ഈ പരീക്ഷണം നിരീക്ഷിക്കൂ. 


(അടപ്പില്‍ ഏതാനും ചെറിയ സുഷിരങ്ങളും, ചുവട്ടിനോടടുത്ത്‌ ഒരു വശത്തായി അല്പംവലിയ ഒരു 
സുഷിരവുമുള്ള ഒരു ടിന്നില്‍ ജലം നിറയ്ക്കുന്നു. (ഒരു ബക്കറ്റിലെ ജലത്തില്‍ താഴ്ത്തിക്കൊണ്ടുവേണം ജലം 
നിറയ്ക്കുന്നത്‌.) ജലത്തില്‍ മുങ്ങിയിരിക്കുമ്പോള്‍ത്തന്നെ ടിന്നിനെ നല്ലവണ്ണം അടയ്ക്കുന്നു. ചുവട്ടിലെ 
സുഷിരം വിരല്‍കൊണ്ട്‌ അമര്‍ത്തി ടിന്നിനെ കമഴ്ത്തി പിടിക്കുന്നു. വിരല്‍ ഇടവിട്ടിടവിട്ട്‌ സുഷിരത്തില്‍ 
അമര്‍ത്തുകയും വിടുകയും ചെയ്യുന്നു. കുട്ടികള്‍ കാണട്ടെ. അവര്‍ നിരീക്ഷിച്ച വസ്തുത എഴുതട്ടെ. 


ഉത്തരം . ഥിര്‌ സുഷ്ഥിരതമിത്മ്‌ ആഅമരീ്ന്മിതിക്കുമ്ഥോശ്‌ ൧൧൭ ഒഴുകുന്മിക്ല. 
(സുഷിരത്തില്‍ നിന്നും വിരലെടുക്കുമ്പോള്‍ (വിരല്‍ അയയ്ക്കുമ്പോള്‍) ജലം ഒഴുകുന്നു.) 
( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 

സുഷിരത്തില്‍ നിന്ന്‌ വിരല്‍ എടുക്കുമ്പോള്‍ ജലം ഒഴുകുന്നതിന്‌ കാരണം എന്താണ്‌ ? 
കത്രതരം - ആറ്തതികമവയുദ്ഥിക്്റ മര്ദ്ും. (വായു ടിന്തിന്മുകൂകിത്്‌ കടക്കുനാതുകൊണ്ഞ്‌ 


( മാര്‍ക്ക്‌ - ഒന്ന്‌ ) ( ആകെ മാര്‍ക്ക്‌ - രണ്ട്‌ ) 


